Reg. No.KL/TV (N )/ 12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY. 


Vol. XXIX ] Trivandrum , Thursday , 


28th June 1984 

[No. 549 
7th Ashadha 1906 (Saka) 


GOVERNMENT OF KERALA 


Transports, Fisheries and Ports (H ) Department 


DECLARATION 


No. 16195 /H /84 / TF & P. 

Dated , Trivandrum , 7th June 1984 . 
S.R.O. No. 715 84. - Whereas in exercise of the powers conferred by 
clausc ( 1 ) of Article 258 of the Constitution of India , the President 
has in Notification No. 2 /4/63 /Judl. II dated 31st May, 1963, entrusted 
the Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to acquisition of land for the purpose of the Union in the 
State of Kerala ; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 24710/TB2 /81/TF & P 
dated the 29th September , 1981 in respect of the lands specified in the 
schedule below has been published as S.RO. No. 1167/81 in the Kerala 
Gazette Extracrdinary No. 796 dated the 14th October, 1981 ; 

And whereas, under subsection ( 4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the Act shall not apply to the lards 
specified in the schedule beicw ; 

33/250 6 /84/B , 


2 


And whereas, the Government of Kerala are satisfied that the said 
land have to he acquired for a public purpose; 

Now , therefore , the Government of Kerala hereby declare under section 
6 of the Act that the land specified in the schedule below and measuring 
0.0283 Hectare be the same a little more or less are needed for a public 
purpose, to wit for the construction of Ernakulam -Alleppey Broad Guage 
Railway line and under section 7 of the said Act direct the Special 
Tahsildar (Land Acquisition ) Railways, Shertalla i to take order for the 
acquisition of the land . Further , under subsection (1) of section 19 of 
the said Act, the Government direct that the Collector may take possession 
of the land on the expiry of fifteen days from the date of publication of 
the notice mentioned in subsection ( 1) of section 9 of the said Act. 

A plan of the land is kept in the Office of the Special Tahsildar 
(Land Acquisition ) Railways , Sheriallai and may be inspected at any 
time during office hours . 


SCHEDULE 


Taluk - Shertallai. 


District--Alleppey . 

Village-- Aroor . 

( Block No. 15) 
( The extent given is approximate) 
Survey No. 

Description 


Extent 
in hectare 


284 /13-1 


Dry 


0.0283 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport). 


The President of India has in Notification No. 2/4 /63 /Judicial II da ed 
31-5-1963 entrusted the Government of Kerala with their consent the pow.rs 
to acquire land for the use of the Central Government in the State, and it 
appears to the State Government that the land ) mentioned in the Schedule 
above is needed for a public purpose, viz., for the construction of 
Ernakulam -Alleppey Broad Guage Railway lines. 

This Declaration is intended for the above purpose. 


3 


എസ്. ആർ. ഒ, നമ്പർ 715 /84. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
cal ° ദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്(ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ° ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യുണിയൻ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ്ആക്ററ് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ 
കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപിച്ചിരിക്കയാലും ; 


മുളള 1981 


താഴെ പട്ടികയിൽ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 1961 - ല 

കരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21) 3 -ാം വകുപ്പ് (I) -9ം ഉപവകുപ്പു പ്രകാര 

സെപ്ററംബർ 29 -ാം തീയതിയിലെ 24710/ ടി . ബി . 2/81 ടി 
എഫ്. ആൻറ് പി . 

എന്ന നമ്പർ വി ജ്ഞാപനം 1981 ഒക്ടോബർ 
14 -ാം തീയതിയിലെ 796 -ാം നമ്പർ അസാധാരണ 

കരള 

ഗസററിൽ 
എസ്. ആർ. ഒ . 1167/81 എന്ന നമ്പരായി ( പസിദ° ധിക പീച്ചിരിക്കുന്നതിനാലും; 

.!പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
സർക്കാർ സംഗത v ടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് (പസ്തുത 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
ഭൂമിക്ക് ബാധകമാകുന്നതല്ലെന്ന് നിർദ° ദേശിച്ചിരിക്കുന്നതിനാലും; 


( പസ്തുത ഭൂമി ഒരു പൊതു ആ ! ശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ , 

അതിനാൽ, പ്രസ്തുത ആക°5 ° 6 -ാം വകുപ്പു പ്രകാരം 
കേരള സർക്കാർ, താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതും 

0.0283 

ഹെക്ടർ 
വിസ്തീർണ്ണമുളളതോ അതിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായ 
ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് എറണാകുളം-ആലപ്പുഴ q| ബാഡ് 
ഗേജ് റയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും, പ്രസ്തുത ആക° s Oം വകുപ്പു പ്രകാരം ഭൂമി വിലയ്ക്കെടുക്കു 
ന്നതിനുളള ഉത്തരവ് വാങ്ങുന്നതിനു 

ചേർത്തല റയിൽവേ സ്പെഷ്യൽ 
തഹശീൽദാരോടു ( സ്ഥലമെടുപ്പ്) 

നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
മാ തമല്ല , പ്രസ്തുത ആക s " 9 -ാം വകുപ്പ (1)ം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസം പസിദ°ധപ്പെടുത്തുന്നതീയതി മുതൽ പതിനഞ്ച് ദിവസം 
കഴിയുമ്പോൾ കളക്ടർക്ക ( പസ്തുത സ്ഥലം കൈവശപ്പെടുത്താവുന്ന 
താണെന്നും പ്രസ്തുത , ആക° S 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
സർക്കാർ നിർദ° 03 ശി ക്കുകയും ചെയ്യുന്നു . 


സ്ഥലത്തിൻറ പ്ലാൻ ചേർത്തല റയിൽവേ സ ° പെഷ്യൽ തഹശീൽ 
ദാരുടെ ( സ്ഥലമെടുപ്പ്) ഓഫീസി ൽ സുക്ഷിച്ചിട്ടുളളതും ആഫീസ് 
മയത്ത എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവ്യന്നതുമാണ്. 


പട്ടിക 
ജില്ല - ആലപ്പുഴ. 

താലൂക്ക് ചേർത്തല , 
വില്ലേജ് - അരൂർ. 

( ബ്ലോക്ക് നമ്പർ -15) 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


284/13/1 


പുരയിടം 


0 , 0283 


വിശദീകരണക്കുറിപ്പ് 


( ഇത് , ( പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ 

പൊതു 

ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2 /4/ 63 / ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത്. കേന്ദ്ര സർക്കാരിൻറ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് എറണാകുളം--- 
ആലപ്പുഴ (ബാഡ്° ഗേജ് റയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ ഉദ്ദേശം 

നിറവേററുന്നതിനുവേണ്ടിയുളളതാണ് 
പഖ്യാപനം, 


ഈ 


By order of the Governor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1984 , 


Reg . No.KL /1V (10/12 


Government of Kerala 

1884 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th June 1984 
Vol. XXIX ] Trivandrum , Thursday, 

[No. 551 
7th Asbadha 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports (H ) Department 

NOTIFICATION 
No. 8567/H2/84 /TF & P. 

Dated, Trivandrum , 4th June 1984 . 
S.R.O. No. 717 /84. - Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India , the President 
has in Notification No. 2 /4 /63/Judl II, cated 31st May , 1963 entrusted the 
Government of Kerala , with their consent , the functions of the Central 
Governa :ent under the Kerala Lands Acquisition Act, 1961 (Act 21 of 1962 ), 
in relation to the acquisition of land for the purpose of the Union in the 
State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the construction of Kayamkulam Railway Station 
Yard . 

Now , therefore, notice to that effect is hereby given to all whom itmay 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act.. 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 
5 of the Act shall not apply to this case . 

SCHEDULE 

District , Alleppey 
Taluk - Karthikappally 

Village - Kayamkulam (Old Peringala ) . 


221950gIT 


2 


s . No. 
1 . 
2 . 


( The extent given is approximate) 
Sy . No. 

Classification 
P - 163 ( Part) Wet & Dry " 
P - 163 

Wet 

Total 


Extend in hectare 

0.0200 
0.0300 


3 ) 


0.0500 


എസ്. ആർ. ഒ. നമ്പർ 717184. - ഇൻഡ്യ ൻ പര 6113 ഘടനയുടെ 258 -ാം അനു 
ച ° ദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാര : ൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി, 1963 മേയ് 31 -ാം തീയതിയിലെ 2/4 ; 63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ° ഞാപനംമുലം കേരള സംസ്ഥാനത്ത് യൂണിയൻ 

ആവശ്യ 
അത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക°ററ് (1962 - ലെ 21) പ്രകാരമുള്ള കേന്ദ്രസർക്കാരിൻറ 
ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു കാര്യത്തിന് അതായത 
കായംകുളം റയിൽവേ സ്റേറഷൻ യാർഡിന്റെ നിർമ്മാണത്തിനു ആവശ്യ 
മുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്നതി 
നാലും; 

ഇപ്പോൾ, അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാ പേർക്കും 
പ്രസ്തുത ആകട° 3 -ാം വ ക പ പ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
അനുസരിച്ച് ഇതിനാൽ നൽകുന്നു . 

പ്രസ്തുത ആക്ട് 19 -ാം വകുപ്പ് (4) ഉപവകുപ്പുപ്രകാരം സംഗതിയുടെ 
അടിയന്തിര സ്വഭാവം പരിഗണിച്ച (പസ്തുത ആക°° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ : ഇതു സംഗതിക്കു ബാധകമാകുന്നതല്ല 

എന്ന് സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക°-കാർത്തികപ്പളളി . വില്ലേജ് കായകുളം(പഴയപെരുങ്ങാല ) 

(ഏകദേശ വിസ്തീർണ്ണമാണ്° കൊടുത്തിരിക്കുന്നത്) 
( കമനമ്പർ സർവ്വനമ്പർ 

വിവരണം വിസ്തീർണ്ണം .. 

ഹെക്ടറിൽ 
1 

പി 163. (ഭാഗം) . നിലവും പുരയിടവും 0.0200 
2 പി 163 (ഭാഗം) നിലം, 

0. 0300 
ആകെ 0.0500 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

വി , എ . അഗസ്ററിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടി . 


PRINTSD AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 . 


Reg.No. KL/ TVI/13 

c 


Government of Kerala 

1984 


470 


KERALA GAZETTE 

C EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Thursday, 


28th June 1984 
7th Ashadha 1906 (Saka ) 


- [No. 552 


GỌVERNMENT OF KERALA 
Transport, Fisheries & Ports (H ) Department 


DECLARATION 
No. 34767 /H3/83/TF & P . 

Dated , Trivandrum , 8th June 1984 . 
S. R. O. No. 718/ 34. - Whereas in exercise of the powers conferred be 
clause ( l) of article 258 of he Constitution , the President has in 
Notification No. 2,4,63 Judl. II dated 31st May, 1963 , entrusted the 
Government of Kerala , with their consent, the functions of the 
Central Government, under the Kerala Land Acquisition Act , 1961 ( Act 21 
of 1962 ), in relation to acquisition of land for the parpose of the Union in 
the Kerala State ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 30603, TB2/32/ TF & P 
dated 21st February 1983, in respect of the land specified in the 
schedule below has been published in the Kerala Gazette Extra 
ordinary No. 233 dated 2nd March , 1933 as S. R. O. No. 263,33 ; 

And whereas, the Government of Kerala are satisfied after consi 
dering the repor made by the Col cctor under subscction (2 ) of section 5 
of the Kerala Land Acquisition Act, 1961 ( Act 21 of 1962 ), that the land 
specified in the Schedule below has to be acquired for a public purpose ; 

33 /2509/V . 


2 


the same 


The . Government of Kerala hereby declare under section 6 of the 
Act that the land specified in the schedule below and measuring 
0.3237 hectare be 

a little more or less 

are 

needed 
for a public purpose, to wit for construction of staff quarters to P & T 
Department at Kesavadasapuram 

" and under section 1 of the Act direct 
the Special Tahsildar Additional L.A. Unit, Trivandrum to take order for 
The acquisition of the land : 

A plan of the land is kept in the office of the Special Tahsildar, 
Additional L.A. Unit , Trivandrum and may be inspected at any time 
during office hours . 


SamDULE 


District - Trivandrum . 
Taluk - Trivandrum . 

Village - Madathuvilakom . 
( The extent given is approximate ) 
Sl. No. Survey NO Classification 

Extent in hectare 
1414/1 dry 

0,2995 
1414/2 do . 

0. 0121 
3 1414/3 do : .. 

0.0121 


0.3237 


എസ്. ആർ. ഒ . നമ്പർ 718 / 84.- ഇൻഡ്യൻ ഭരണ ഘടനയിലെ 258 -ാം അനു 
ച ° ദം (I) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിരയാഗിച്ച്, 
രാഷ്ടപതി 31-5-1963- ലെ 2/ 4/ 63/ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
പകാരം കേരളസംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായിഭൂമി വിലയ° ക്കെ 
ടുക്കുന്നതു സംബന്ധിച്ച്1961 - ലെ കേരള സ്ഥലമെടുപ്പ് കാട് (1962- ലൈ 21) 
അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരൽ സർക്കാരിനെ, അവി 
രുടെസമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകടം ( 1962 - ലെ 21) 3 -ാം വകുപ്പ് (1) 
ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള .ഭൂമി സംബന്ധിച്ച് 
1983 മാർച്ച് 2 -ാം തീയതിയിലെ 233 -ാം നമ്പർ " കേരള അസാധാരണ ഗസററിൽ 
1983 ഫെബ്രുവരിമാസം 21-ാംതീയതിയിലെ 30603/ ററി , ബി 2/ 82/ ററി , എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം എസ് , ആർ, ഒ . 263/83 എന്ന 
നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്. ആക് ° (1962- ലെ 21) 5 -ാം വകുപ്പ് 
( 2)-ം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട പരിഗണിച്ചതിൽ 
പട്ടികയിൽ 

പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വില 
യ്ക്കെടുക്കേണ്ടതാണെന്ന് 

കേരള 

സർക്കാര ന ബോധ്യപ്പെട്ടിരിക്കുന്ന 
തിനാലും ; 


താഴെ 


3 


ഇപ്പോൾ , അതിനാൽ, (പസ്തുത ആക്ട് 6 -ാം വകുപ്പുപ്രകാരം 
താഴെ പട്ടികയിൽ 

പറഞ്ഞിട്ടുളളതും 0.3237 ഹെക്ടർ 

വിസ്തീർണ്ണ 
-മുളളതുമായ ഭൂഭി അത് അത്രതന്നെയോ അതിൽ 

അല്പം 

കൂടുതലോ 
കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുക്കാര്യത്തിന് അ . യത 
കേശവദാസപുരത്തു . പി . ആൻറ് c റി . വകുപ്പി വേണ്ടി സ്ററാഫ 
ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ , ഇതിനാൽ 
(പഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉ ത്തരവ് 
വാങ്ങുവാൻ (പസ്തുത ആക്ട്, 7 -ാം വകുപ്പു പ്രകാരം തിരുവനന്തപുരം 
അഡീഷണൽ പൊ ന്നുംവില 

യൂനിറ 

സ്പെഷ്യൽ തഹസീൽദാരെ 
നിർദ്ദേശ ക്കുകയും ചെയ്യുന്നു . 
പ്രസ്തുത സ്ഥലത്തിൻറ 

തിരുവനന്തപുരം അഡീഷണൽ 
പൊന്നുംവില്യൂണിററ്, സ്പെഷ്യൽ തഹസിൽദാർ ആഫീസിൽ സൂക്ഷിച്ചി 
ട്ടുണ്ട്. ആഫീസ സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരിശോധി 
ക്കാവുന്നതുമാകുന്നു . 

പട്ടിക 


പ്ലാൻ 


ജില്ല -- തിരുവനന്തപുരം. 
താലൂക്ക് തിരുവനന്തപുരം 

വില്ലേജ° _ മടത്തുവിളാകം. 


( ക്രമനമ്പർ 


(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേനമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറ് ൽ ) 
1414/1 പുരയിടം 

0.2995 
1414/2 

0.0121 
1414/3 

0.0121 


1 


ആകെ 


0. 3237 


• പ 


By order of the Govermer, 

V. A , AUGUSTINE , 
Additional Secretary to Government . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM , 1984. 


Reg . No. KL /TV 


Government of Kerala 

1994 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Thursday, 


28th June 1984 

[ No. 553 
7th Ashadha 1906 (Saka ) 


കേരള സർക്കാർ 


ധനകാര്യ വകുപ്പ് 
വിജ്ഞാപനം 


നമ്പർ 74969 /എസ °ററാ. സി 5/ 83/ ഫിൻ. തിരുവനന്തപുരം, 1984ജൂൺ26. 

കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ ബളാൽ പഞ്ചായ 
അത്തിൽ 

വെളളരിക്കുണ്ടിൽ ഒരു പുതിയ സബ് ട്രഷറി ഈ വിജ്ഞാപനം 
ഗവൺമെൻറ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ചു ദിവസത്തിനുശേഷം 
സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 

താഴെ പറയുന്ന പഞ്ചായത്തുകൾ ഈ ട്രഷറിയുടെ അധികാര പരിധിയിൽ 
വരുന്നതാണ്. 

l . ബളാൽ പഞ്ചായത്ത് 
2. ഈസ്ററ് എളേരി പഞ്ചായത്ത് 
3. കിനാനൂർ - കരിന്തളം പഞ്ചായത്ത 

4. വെസ്ററ് എളേരി പഞ്ചായത്ത് 
വെളളരിക്കുണ് സബ്ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽ 
രണ്ടാം ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പഞ്ചായത്തു 5 അതിർത്തികളിലെ 
സർക്കാർ പണമിടപാടുകൾ , പെൻഷനും, സേവിംഗ്സ് ബാങ്കും 

ട . 
പ്രസ്തുത ( ഷറി കൗണ്ടർ മുഖേന നടത്തുന്നതാണ്. മുല പിതങ്ങൾ , 
സ്ററാമ്പുകൾ, കറുപ്പ്, ഗഞ്ചാവ് മുതലായവയും വില്പനയ്ക്കുള്ള ഫാ 
332533/9. 


2 


ങ്ങളും ഈ പ്രഷറിയിൽനിന്നും വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ കേരളം 
(ട്രഷറി കോഡ് ഒന്നാം വാല്യം 157 -ം 158 -ം ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടു 
മെൻറ് ക്യാഷ്, ചെസ്ററും മററു വിലപിടിപ്പുള്ള സാധനങ്ങളും പുതിയ 
സബ്ട്രഷറിയിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. മേൽ വിവരിച്ച 
പദേശാതിർത്തിക്കുളളിൽ സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള പണം ബന്ധ 
പ്പെട്ട മേലധികാരികളുടെ പ്രത്യേകാനുമതി കൂടാതെ വെളളരിക്കുണ്ട് സബ് 
ട്രഷറിയിൽ നിന്നല്ലാതെ മറെറാരു (ട്രഷറിയിൽ നിന്നും ലഭിക്കുന്നതല്ല . 

ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ്, ലോക്കൽ ഫണ്ട് ഡിപ്പാ 
സിററ ജുഡീഷ്യൽ ഡിപ്പോസിറ് മുതലായ അക്കൗണ്ടുകൾ 

അതാതു 
അഡ്മിനിസ്ടററർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടത്തി വരുന്ന ട്രഷറികളു 
മായി തുടർന്നു നടത്താവുന്നതും, അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി ലഭി 
ക്കുന്ന മുറയ്ക്കു വെള്ളരിക്കുണ്ട് സബ്ട്രഷറിയിലേയ്ക്കു മാറ്റാവുന്നതു 
മാണ്. 

അതുപോലെ തന്നെ വ്യക്തികളുടെയും, സ്ഥാപനങ്ങളുടെയും 
മററും പേരിലുളള ട്രഷറി സേവിംഗ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ അവരവരുടെ 
താല്പര്യാനുസരണം വെള്ളരിക്കുണ്ട് സബ് ട്രഷറിയിലേയ്ക്കു നിയമാനു 
സരണം മാററുന്നതുവരെ ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്ന ടഷറികൾ മുഖേന 
തന്നെ തുടർന്നു നടത്താവുന്നതാണ്. ഈ പ്രദേശങ്ങളിലെ മണിയോർഡർ 
ഒഴിച്ചുളള പെൻഷൻ വിതരണവും വെള്ളരിക്കുണ്ട് സബ് ട്രഷറിയിലേയ്ക്കു 
നിയമാനുസരണം മാററുന്നതുവരെ പഴയതുപോലെ തുടരുന്നതാണ്. എന്നാൽ 
മണിയാർഡർ )പൻഷൻ വെള്ളരിക്കുണ്ട് സബ്ട്രഷറി തുറന്നു പ്രവർത്തി 
ക്കുന്ന തീയതി മുതൽ അവിടേയ്ക്കു മാറ്റപ്പെടുന്നതാണ്. 
വെള്ളരിക്കുണ്ട സബ് ട്രഷറിയുടെ 

അധികാരപരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്ക് ഈ . (ട്രഷറിയുമായി 

ഇടപാട 

നടത്തണമെന്നുണ്ടെങ്കിൽ 
അതിനു സർ ക്കാരിൽ നിന്നോ, 

സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള 
ഉദ്യോഗസ്ഥൻമാരിൽനിന്നോ (പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


" ഗവർണ്ണറുടെ ആജ്ഞാനുസരണം, 

കെ . വി . രവീന്ദ്രൻ നായർ 
ധനകാര്യ വകുപ്പ്കമ്മീഷണർ ആൻറ് സെക്രട്ടറി , 


PRINTED AND PUBLISHED BY THE 8. G. P. AT. THE GOVERNMENT PROS , 

TRIVANDRUM , 1984. 


Reg.No. KL/ TV (1 )/ 12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY O 
PUBLISHED BY AUTHORITY 


Vol. XXIX ) Trivandrum , Thursday, 


28th June 1984 

[No. 550 
7th Ashadha 1906 (Saka ) 


GOVERNMENT OF KERALA 


Transport Fisheries and Ports ( Transport B ) Department 


NOTIFICATION 
No. 21821/H2/82/ TF & P. 

Datod , Trivandrum , 4th June 1984 . 
S. R. O. No.716 /84. - Whereas in exrecise of the powers conferred by 
clause ( 1 ) of Article 258 of the Constitution of India , the President has in 
Notification No. 2/4 /63/Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
the acquisition of land for the purpose of the Union , in the State 
of Kerala 


And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , to wit for the construction for Alleppey-Kayamkulam 
Broad gauge Railway line; 

83/2507/18 . 


2 


Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act . 


Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case . 


SCHEDULE 

District - Alleppey . 
Taluß - Ambalapuzha. 

Village - Alleppey West . 
( The extent given Is approximate) 


SI.No. 


Sy.No. 


Classification 


Extent in 
Hectare 


( 1) 


(2 ) 


(4 ) 


Block No.I 


Dry 


) 


99 


4 


93 


9 


99 


494/4A 
494 /4B 
494 /4C 
495/1 
495/3 
495/4 
495/5 
495/6 
495/15 
495/16 
495/17 
495/18 


4.96000 , 
3.78000 
0.93000 
14.15000 
0.60000 
0.79000 
0.26000 
0.18000 
0.34000 
0.16000 
0.29000 
0.42000 


8 


10 
11 
12 


Block No. 

Dry 


9 


99 


13 
14 
15 
16 
17 
18 
19 
20 . 
21 
22 


496/1 
496/2 
49617 
496/8 
496/13 
496/14 
496/19 
497 / 1A 
497/1B 
497/10 


0.83000 
0.50000 
1.20000 
0.79000 
0.39000 
3.06000 
1.50000 
0.32000 
0.64000 
0.13000 


9 


29 


25 


9 


3 


(1) 


(2) 


(3 ) 


(4) 


Poromboke 

Dry 


23 
24 
25 
26 
27 
28 
29 


Poromboke 

Dry 


30 


Poromboke 

Dry 


9 


497/ID 
497 /2A 
497 /2B 
497/20 
497 /2D 
497 /6A 
497 /6B 
497/60 
497 /6D 
49717 
497/8 
49719 
497/10 
497/11 
497/17 
497/18 
497/19 
497/20A 
497 /20B 
497 /20C 
497/20D 
497 /22A 
497/22B 
497 /22C 
497 / 22D 
497 / 22E 
497 /22F 
497/23 


31 
32 
33 
34 
35 
36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 


0.03000 
0.35000 
0.56000 
0.07000 
0.02000 
0.91000 
0.45000 
0.05000 
0.45000 
0.88000 
0.39000 
0.45000 
0.26000 
0.80000 
0.29000 
0.49000 
0.09000 
0.35000 
0.24000 
0.03000 
0.15000 
0.58000 
0.09000 
0.72000 
0.55000 
0.05000 
0.58000 
3.26000 


92 


Poromboke 
Dry 


3 


92 


> 


Poromboke 
Dry 


Block No.III 

Dry 


51 
52 
53 
54 
55 
56 
57 
58 
59 


498/1 
498/2 
499/6 
499/7 
499/8 
499/9 
499/11 
499/13 
499/15 


14.98000 

1.66000 
0.45000 
0.42000 
0.48000 
1.98000 
4.75000 
1.03000 
3.26000 


> 


Poromboke 

Dry 


Block No.JV 


Dry 


60 
61 
62 


500/1 
5005 
500/6 


2.25000 
0.69000 
0.30000 


(1) 


( 2) 


(3) 


( 4) 


Dry 


++ 


19 


1 


63 
64 
65 
66 
67 
68 
69 
70 
71 
72 


500/7 
500/8 
500/9 
500/10 
500/11 
500/19 
500/20 
500/21 
500/22 
600/23 


1.53000 
0.81000 
0.75000 
0.60000 
1.38000 
0.19000 
0.55000 
0,39000 
0.13000 
0.62000 


3 


9 


Explanatory Note 


( This is not part of the notification but it intended to bring out the 
general purport.) 

The President of India has In Notification No. 2/ 4/ 63IJudl. II dated 
81-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of the Central Government in State , 
and it appears to the State Government that the landsmentioned in the 
schedule above are needed for a public purpose , viz . for the construcation 
of Alleppey- Kayamkulam B.G , Railway line . 

This notification is inended for the above purpose. 


എസ്. ആർ. 6 , നമ്പർ 716/ 84. - ഇൻഡ്യൻ ഭരണഘടനയുടെ258-0 . 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി, 1963 മേയ് 31-0 . തീയതിയിലെ 2/ 4/ 63/Judl. II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥല 
മെടുപ്പ് ആക്ട 

(1962 - ലെ : 21 ) ( പകാരമുളള കേന്ദ്ര സർക്കാരിന്റെം 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പി 
ച്ചിരിക്കുന്നതിനാലും ; 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള 

ഒരു പൊതുക്കാര്യത്തിന് 
അതായത 

- ആലപ്പുഴ- കായംകുളം ബാഡ്ഗേജ റയിൽപ്പാത നിർമ്മി 
ക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടായേക്കാമെന്ന് കേരള സർക്കാ 
രിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസം ബന്ധപ്പെട്ട എല്ലം 
പേർക്കും ( പസ് ത ആക്ട° 3 -ാം വകുപ്പ്( 1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കൾ പ്രകാരം ഇതിനാൽ നല്കുന്നു . 


15 മി 


(പ്രസ്തുത ആക° 9 ° 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആകടം 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്നു സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 


പട്ടിക 


ജില്ല - ആലപ്പുഴ, 
താലുക്ക --അമ്പലപ്പുഴ. 

വില്ലേജ ° --ആലപ്പുഴ വെസ്ററ്. 
(സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 


കമനമ്പർ. 


സർവേ നമ്പർ 


ഇനം 


വിസ്തീർണ്ണം 


ഹെക്ടറിൽ 


(1) 


( 2) 


( 3 ) 


(4 ) 


ബ്ലോക്ക് നമ്പർ 1 

പുരയിടം 


2 


0 


1 


3 


494 എക 
4944 ബി 
494| 4 സി 
495/1 
49573 
495 4 
4955 
495/6 
495/15 
495/16 
495/17 
495/18 


0 


2.0072 
1.5298 
0.3764 
5.7263 
0.2428 
0.3197 
0.1052 
0.0728 
0.1376 
0.0647 
0 , 1174 
0.1700 


് 


9 
10 
11 
12 


1 


1 


ച് 


? 


13 
14 
15 
16 
17 
18 


53 


15 


ബ്ലാക്ക് നമ്പർ II 
496/1 

പുരയിടം 
496/2 
496/7 
496/8 
496/13 
496/14 
496/19 
497/1 എ 
497 / 1 ബി 
497 ]1 സി 
497 |l ഡി 

പുറമ്പോക്ക 
497 / 2 എ 

പുരയിടം 
49712 ബി 
49712 സി 


0.3359 
0.2023 
0. 4856 

0.3197 
. 0.1578 

1.2384 
0.6070 
0.1295 
0.2590 
0.0526 
0.0121 
0.1416 
o.2266 
0.0283 


20 
21 
22 
23 
24 
25 
26 


1 


o 


6 


(1 ) 


( 2) 


(3) 


1 


27 
28 
29 
30 
31 
32 
33 
34 
35 
36 
31 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 


497/ 2 ഡി 

പുറമ്പോക്ക് 
497 | 6 എ 

പുരയിടം 
497/ 6 ബി 
497/ 6 സി 

പുറമ്പോക്ക് 
497 / 6 ഡി 

പുരയിടം 
497/1 
497| 8 
497j9 
"497/10 
497/11 
497/17 
497/18 
" 497/19 
497/ 20 എ 
497 / 20 ബി 
497 / 20 സി 

പുറമ്പോക്ക 
497/ 20 ഡി 

പുരയിടം 
497122 എ 
497/22 ബി 
497/22 സി 
497 /22 ഡി 
497/22 

പുറമ്പോക്ക് 
497/22 എഫ് പുരയിടം 
497/23 

ബ്ലാക്ക് നമ്പർ III 
498/1. 

പുരയിടം 
498/2 
499/6 
499/1 
4998 
499j9 
499/11 
499/13 

പുറമ്പോക്ക 
499/15 

പുരയിടം 
ബ്ലോക്ക് നമ്പർ TV 


0.0081 
0.3683 
0 , 1821 
0 0202 
0.1821 
0.3561 
0.1578 
0.1821 
0.1052 
0.3237 
0.1174 
0 , 1983 
0.0364 
0,1416 
0.0971 
0.0121 
0.0607 
0.2347 
0.0364 
0.2914 
0.2226 
0 0202 
0.2347 
1.3193 


1 ) 


15 


5 


1 


19 


51 
52 
53 
54 
55 
56 
57 
58 
59 


6.0622 
0.6718 
0.1821 
0.1700 
0.1942 
0.8013 
-1.9222 
0.4168 
1.3193 


1) 


് 


9 ) 


പുരയിടം 


60 
61 
62 


a 


1 


500/1 
500/5 
500/6 
500/7 
500/8 
500/9 
500/10 


" 0.9106 
0,2792 
0. 1214 
0.6192 
0 3278 
0.3035 
0.2428 


n 


13 


64 
65 
66 


(1) 


( 2) 


( 3) 


( 4 ) 


പുരയിടം 


1 ) 


67 
68 
69 
70 
11 
72 


500/1 
500/19 
500/20 
500/21 
500/22 
500/23 


1 


0.5585 
0.0769 
0.2226 
0.1578 
0.0526 
0.25091 


മ 


ക 


35.8386 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉപദേശം വ്യക്തമം 
ക്കുന്നതിനു ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്). 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2| 4 |63 |ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കന്ദ സർക്കാരിൻറ 

ഉപയോഗ 
ിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരളസർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, 

°, അതായത്, ആലപ്പുഴ 
കായംകുളം ( ബാഡ്ഗേജ് റെയിൽപ്പാത പണിയുന്നതിന് ആവശ്യമുണ്ടെന്ന് 
സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 


By order of the Governor, 

V. A. AUGUSTINE , 
Addl. Secretary to Gooommand 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT TEFSS 

TRIVANDRUM , 1984. 


